Kerala Gazette No. 36 dated 3rd September 1957. 
PART JI 

പർ സം 
നമ്പർ എൽ. എ . 4-1144 57. • 

1957 ആഗസ്റ്റ് 24, 
ഇ അസം ബീ യു 8 നട പടിക്രമവും, കാ ഇനി നവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 13-ാം ചട്ടപ്രകാരം, താ ഴെ പറയുന്ന ബി ൽ , ഉദ്ദേശ കാരണ 
വിവരണസഹിതം, സ്പീക്കറ ടെ ആജ്ഞാനുസരണം പ്രസി ദ്ധ പ്പെടുത്തുന്നു. 
ലെജി സ്പച്ചർ സെക്രട്ടറിയ റം ", 

വി . കൃഷ്ണമൂത്തി, 
തിരുവനന്തപുരം. 

സെക്രട്ട റി , ലെജി സൂററീവു് അസംബ്ലി. 


1957 - ലെ , കരളു നമ്പൂതിരി. ബി ൽ . 
നന്യതിരി മാരുടെയിടയി ൽ കുടുംബമരണത്തി ന്നും , ഇല്ലം വക സ്വത്തുക്കൾ 
മാഗിക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബി ൽ . 

പീഠ "ക.- കര ള സംസ്ഥാന ത്ത നമ്പൂതിരിമാരുടെ ഇടയിൽ കുടും ബ 
രണത്തി ന്നും , ഇല്ലംവക സ്വത്തുക്കൾ ഭാഗിക്കുന്നതിന്നും വ്യവസ്ഥ ചെയ്യുന്നത് 
യുക്തമായി രി ക്കയാൽ 

ഇന്ത്യൻ റിപ്പബ്ലിക്കി ൻറ എട്ടാംസംവത്സരത്തിൽ താ ഴെ പറയും പ്രകാരം 
അധിനി യാമം ചെയ്തിരി ക്കുന്നു: 

1. , ചുരുക്ക പ്പരും, വ്യാപ്തിയും, ആരംഭവും - (1 ) ഈ ആക°ററി ന 
1957 ലെ റ ക ര ള ന വൃതിരി ആകാം”എന്നു പേർ പറയാം. 

( 2) ഈ തി നു കരള സംസ്ഥാനമൊട്ടാ ക വ്യാപ്തിയുണ്ടായിരിക്കുന്ന 
- താ , 

( 3) ഗസററി ൽ പരസ്യംമൂലം ഗവണ്മെൻ നി യേ യി ആ 2 വു ന്ന 
തിയ തി ക്കു " ഇതു ഉരുജ്ജിതത്തിൽ വരുന്നതാണു , 

2 , നിവചനങ്ങൾ. ഇ ആക° ററിൽ , സഭത്തിനു മാം വിധ 
ഞത്തിൽ ആവശ്യമുണ്ടാകുന്ന തായാ ലൊഴി കെ - 

( എ ) അനന്തരവൻ എന്നതിനു ഇല്ലത്ത കാര ണവനല്ലാത്തഏതെ 
ങ്കി ലും അ ം ഗം എന്ന മാകുന്നു. 

( ബി ) ഇല്ലം എന്നതിനു ഒരു നമ്പൂതിരി കൂട്ടുകുടുംബത്തി ലെ സ്വത്തു 
ക്ക ൾ ക്ക് പാതു വ അ വ കാ ശമുള്ള എല്ലാ അംഗങ്ങളും എന്നമാകുന്നതും, 
ഒരു മന അതിൽ ഉൾപ്പെടുന്നതുമാകുന്നു. 

വിശദീകരണം - ഒരു സ്ത്രീ , അവളുടെ വിവാഹത്തോടു കൂടി, അവൾ 
ജനിച്ച ഇല്ല ത്ത ഒരംഗമല്ലാതായിത്തീരുന്നതും, അവളുടെ ഭാവി ൻ 
ഇ ല്ല ആ മരം ഗമായിത്തീരുന്നതുമാകുന്നു; 

( സി) il ക ര ണവൻ എന്നതിനു ഒരു ഇല്ല ത്ത സ്വത്തുക്കഭൂടെ നട 
ത്തിപ്പിനു ള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്ന അതി ലെ ഏററവും പ്രായമുള്ള 
പുരുഷനായ അംഗമെന്നോ, പുരുഷനായ മുരു അംഗം ഇ ല്ലങ്കിൽ വയസ്സ 
, മൂപ്പുള്ള സ്ത്രീയായ അം ഗമെന്നാ അത്രമാകുന്നു, 

വിശദീകരണം. വിവാഹംമൂലം ഇല്ലത്തെ അ ം ക അ മാ യി തി രു ന്ന 
രാ ണ്ടോ അതിലധികമോ സ്ത്രീക ളു ടെയിടയിലു ള്ള സീനി യാ റി ററി ( വയസ്സ 
മൂപ്പു്) അവരുടെ വിവാഹ ത്തിയതികള നുസരിച്ചു നി ധ യി ക്കണ്ടതാ ണു ; 

( ഡി ) : മജർ ( പ്രായ പൂർത്തിയായ ആൾ) എന്ന തി നു പതി നട്ടു 
വയസ്സു പ്രായം തി കം ഞഞ്ഞ ഒരാൾ എന്ന മാ കനം; 

( 2 ) ഓ മൈനർ ( പ്രായപൂർത്തിയാകാത്ത ആൾ) എന്നതി നും 18 
വയസ്സ് പ്രായം തികയാത്ത ഒരാൾ എന്നമാകുന്നു; 

( എ ) ( ന സൂതിരി എന്നതിനു നമ്പൂതിരി ബ്രാവരണസമുദായ 
ത്തിലെ ഒരംഗമെന്ന മാകുന്നതും, നമ്പൂതിരിമാരുടേതു പോലെയുള്ള രചാ ർ 
കങ്ങളും, സമ്പ്രദായ ങ്ങ ളും അനുസരിക്കുന്ന പാറ്ററി, അ ടി ക ൾ , എ ഇ യതു്, 
എമ്പ്രാന്തിരി, മൂസ്സതു്, പിടാരൻ, നമ്പ്യാർ, നമ്പീശൻ എന്നീ സമുദായ 
ങ്ങളിലെ അംഗങ്ങൾ അതിൽ ഉൾപ്പെടുന്നതുമാകുന്നു. . 


G. 288 3 


2 


അങ്ങ നെയ 


കടമ -കാരണവൻ 


വർഷത്തിലൊരിക്കൽ 


3 , - 2 പ ം വ ക സ ക്ക മിൽ അംഗങ്ങൾക്കും ഉള്ള ഈ 9 മാവ്കാശം:-(1 ) 
അതി ൻറ സച ക്ക ളി ൽ തുലു മാ യ 2 മാവകാശ ം ഉ ണ്ടായിരിക്കുന്നതാണ് 
, 
ഇല്ലാത്ത ഏതൊരംഗത്തിനും, രുഷ നാ. സമയം അയിരുന്നാലും മ 

| ( 2 ) വല്ല യാഥാസ്ഥിതിക ആചാരത്തിൽനിന്നാ, നട പ്പി നിന്നാ 
അങ്ങനെയുള്ള അംഗം വു തിചലിച്ചുവെന്ന കാരണത്താൽ 
ഉടമാവകാശത്തിനു യാതൊരു വിധത്തിലും ഭംഗമോമൂഷ ര മാ ഉണ്ടായിര 
പാ ൻ പാടുള്ള തല്ല . 

4. കണക്ക കൾ സൂക്ഷിക്കുവാൻ കാരണവന്നുള്ള 
ഇല്ലത്തെ വരവുചെലവു ക ളു ടെ യഥാതഥവും, കൃത്യമായ കണക്കു ക ൾ സൂക്ഷി 
ആ വർഷം കഴിഞ്ഞുവരുന്ന ഫെബ്രവരി മാസം മുഴുവൻ മേജർ അനന്തിര 
മോ ഇല്ലത്തു വച്ച ചാരി ശാധിപ്പാൻ ലഭ്യമായിരിക്കേണ്ടതും 

അ ങ്ങ ന 
- യു ള്ള ഏകതാൽ അനന്തരവ നം ് ക ണ ക ക ളു ടെ പകർപ്പുകളും, ഭാ 
ങ്ങളോ കുറിച്ച്ക്കാവുന്നതുമാകം ന്നു . 

5. വിക്രയ ങ്ങ ളും , പണയങ്ങളും, പാച്ചോർത്തു ക ളും - (1) മുരു ഇല്ല 
യം തൊരു സ്ഥാവരസ്വത്തിന്റെയും യാ തൊരു വിക്രയവും അല്ലെങ്കിൽ പണ 
യവം. അങ്ങനെയുള്ളഏതെങ്കിലും സ്വത്തിന്റെ യാതൊരു പാട്ടച്ചാർത്തും 
ഇല്ല ഒത്ത പ്രായ പൂർത്തിയായ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ രേഖാമൂലമു 
അനുവാദത്തോടുള്ളടിയും കാരണവൻ എഴുതി കൊടുത്തിരുന്നാലല്ലാതെ സാ 
വായിരിക്കുന്നതല്ല . 

(2) വള് പണയമോ, പാടചാത്തം എഴുതിക്കൊടുത്ത സമയത്തും 
ഉൗ ജിജിതത്തിലുള്ള നിയമമനുസരിച്ചു , ഈ ആ കറവ നടപ്പിൽവരുന്നതിനു 
മുമ്പ് അങ്ങനെഎഴുതിക്കൊടുത്തഏതെങ്കിലും പണയത്തിന്റെയോ പാട്ടുകാ 
ത്തി ൻറയം സാധുത്വ ത്ത ( 1) ഉപവകുപ്പിലട ങ്ങിയ യാതൊന്നുംതന്നെ 
ബാധിക്കുന്നതായി കരുതുവാൻ പാടു ള്ള തല്ല . 

6. കാരണവൻ വാങ്ങിയ കടം ഇല്ലത്തിന്നു എപ്പോൾ ബാധകമാ 
ണന്നു" -ഒരു കാരണവൻ വാ ങ്ങുന്ന യാതൊരു ക ട മോ , എഴുതി ഒപ്പിട്ടു കൊടു 
ക്കുന്ന കവശാവകാശമില്ലാത്ത പണയമോ ഇല്ല ത്തെ ആവശ്യത്തിനായി 
ക ടം വാ ആ കായോ, പണയം എഴുതി ക്കാടുക്കു ക യാ ചെയ്യുന്നതായാലല്ലാ തെ 
ഇല്ലത്തിനു ബാധകമായിരിക്കുന്നതല്ല . 

7. ഇല്ലത്തെ ആവശ്യം തെളിയിക്കേണ്ടുന്ന ഭാരം -ഇല്ല ത്തെ ആവ 
ശ മാ , ഗു ണാനുഭവമോ തെളിയിക്ക ണ്ടുന്ന ഭാരം അതതു സംഗതി പോ ലെ 
b താവിന്നാ, ഒററിക 

ിക്ക ര ാ ന്നാ , പണയ ക്കാരാ ന്നാ , മറ തീവ കാരന്നാ, ഉത്ത 
മറ്റന്നാഉണ്ടായിരി ക്കണ്ടതാണു . എന്നാ ൽ ഇ ല്ലാത്ത എല്ലാ മജ റം ഗാങ്ങ് 
ളിലും ഭൂരിപക്ഷം പേർ ഇട പാടിൽ കക്ഷി ക ളായിരിക്കു ക യം , ഇടപാടിന 
അവരുടെ രേഖാമൂലമുള്ള സമ്മതം നൽ കിയിരിക്കു കയോ ചെയ്താൽ, കോടതി: 
അപ്രകാരം ആവശ ക ത നേരിട്ടിട്ടുണ്ടെന്നു അനുമാനിക്കുന്നതാണു 
ഇല്ലത്തെ അംഗങ്ങളുടെ സംരക്ഷണച്ചെലവു -ഒരു ഇല്ലത്തെഏ തൊ 

അയാൾ താമസിക്കു ന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, 
ഇ ല്ല ത്ത വരവിനും 

തി കൾക്കുംഅനുയോജ്യമായി സം രക്ഷണച്ച 

യ പ 
ലവു” അവ കാശപ്പെടാവുന്നതാണു 

( 2) സ്വത്തുക്കൾ പ്രത്യേ കം നീക്കിവയ്ക്കുന്നതിനു ള്ള അവകാശം. - രു 
ഇ ല്ല ത്തെ ഏ താരം ഗത്തിനും അതതു സംഗത പോലെ അവൻറയോ, അവ 
ളു ടെയോ സംരക്ഷണച്ചെലവിന്നായി ഇല്ലംവക സ്വത്തുക്കൾ പ്രത്യേക ക ം നീക്കി 
വച്ചു കിട്ടുവാൻ അവ കാ ശമുണ്ടായിരിക്കു ന്നതാണു .എന്നാൽ അങ്ങനെപ്രത്യകം 
നീക്കി വയ്ക്കുന്നതിനും ന്യായ വും പയ്യാപ്തവുമായ * കാരണമുണ്ടായിരി ക്ക 
താ ണു . 
| 9 , കാരണവസ്ഥാനം ഉപേക്ഷിക്ക ൽ പ താരു കാരണവൻ 

കാർ ന 
വൻ എന്ന നിലയ്ക്കു ള്ള തൻറ അവകാശങ്ങൾ ഒരു രജി സുധാരംമൂലം ഉപേ 
ക്ഷി ക്കാവുന്നതാ ണ് . 

10. ഇല്ലത്തു മനർമാർ മാത്രമുള്ള പ്പോൾ റിസീവറെ നിയ മിമ ക്ക 
താ ണന്നു" . - ഇ ലത്തും മൈനർമാരായ അംഗങ്ങ ക മാത്രമു ള്ള പ്പോൾ , 


8 , 


രം ഗത്ത നം , ജിതസ്ഥിത 


3 


ൺ വ 


ആദ്യ വിചാരണാ11 കാരമുള്ള ഏതു പ്രിൻസിപ്പാൽ സിവിൽ ക.08 തി യു 8 
തദ്ദേശാതി ത്തി കൾക്കു ഉള്ളിൽ അതു സ്ഥി തി ചയ്യുവാ ആ പ്രിൻസിപ്പാൽ 
സിവിൽ 9 ക ാ ട തിക്കും , അതിൽ . അവ കാശബന്ധമ മ വല്ല ആ 8 9s യം 
അം പക്ഷയിയേൽ, മനർമാരായ അംഗങ്ങളിൽ വല്ല ആർക്കും പ്രായപൂർത്തി 
എത്തുന്നതുവരെ അതിൻറ കായ ങ്ങൾ നാ ക്കി നടത്താനായി ഒരു റിസീ 
വ 0 0 0 കാടതിക്കും യു ക്ത മെന്നും താ ന്നുന്ന നിശ്ചയങ്ങളിൽ നിയ >ിക്കാവു 
ന്നത ാൺ , 

11 , പ്രാ യ പുത്തിയാ യ നമ്പൂതിരി സ്ത്രീക്കു ” അവൾ 8 വിവാഹം നടത്തി 
ക്കുവാനും വിവാഹ ച്ചെലവും mീധനവും വസൂലാക്കുവാനും ഈ മ 
കാശം.- ( I) ഒരു ഇ ല്ല ഒത്തെ അം ഗ ങ്ങളിൽ പ്രാ യ പൂത്തിവന്ന ഏ ഒ ര ങ്കിലും 
അവിവാഹിതയായ m , വിവാഹം കഴിക്കു ക യാ അ ര ല ങ്കി ൽ തൻറ 
സമുദായ ത്തിൽ പ്പെട്ട ഒരു പുരുഷനുമായുള്ളതന്റെ വിവാഹം ത നം സമ്മത 
ത്താടുകൂടീ തൻ അ പൂ നെ ക്കണ്ടാ ത നം ഇ ല്ല മ ത മ റ മ ത ങ്കി ലും 
അംഗത്താ ണ്ടാ ന ട ി ക്കു ക യാ ഉലയ്യുന്നതായ ാ ൽ , അവർക്ക് ഇല്ലം 
സ്വത്തു ക്കളിൽ നിന്നും ആ വി വാഎത്തി ൻറ ന്യായമായ ചെലവും അതു 
പോലെതന്നെ അവളു ടെ സ്ത്രീധനവും വസൂലാക്കുവാൻ അവ കാശമുണ്ടായി 
രിക്കുന്നതാ ണു . ;എന്നാ ൽ വിവാഹ മ ത്തെ സംബന്ധിച്ച് മൂന്നുമാസത്തിൽ ക 
യ ത രേഖാമൂലം മുൻ കൂട്ടി യു ള്ള നോട്ടീസ് കാരണവർ 9 8 കാടുജി രി ക്ക 
ണ്ടതാണ്. 

(2) ( I) -ാം ഉപവകുപ്പ് പ്രകാരം വസൂലാ ക്കാവുന്ന സം ഒ വിവാഹ 
തിയ തിക്കും ജീവിച്ചിരിപ്പുള്ള എല്ലാ അംഗങ്ങളുടേയും ഇടയിൽ ഇല്ല 
സ്വത്തുക്ക ൾ ആളോഹരിയായി ഭാഗിച്ചിരുന്നുവെങ്കിൽ , ആ സീം ഗ 
ത്തി നു കിട്ടുമായിരുന്ന ഒാഹരി വിലയുടെ മൂന്നിലൊരു ഭാഗമം, പതിനാ 
യിരം രൂപയേ ഇതി ലതും കുറവായിരിക്കുന്നുവോ അതിൽ കവിയുവാൻ 
പാ ജില്ലാ ത്തതാകുന്നു: 

എന്നാ ൽ ഒരു ഇല്ലത്തും സ്ത്രീകൾ മാത്രമുള്ളപക്ഷം ഈ ഉപവകുപ്പും കാരം 
വസൂലാക്കാവുന്ന സംഖ്യ അവളു ടെ ഒാഹരിയുടെ മുഴുവൻവില യാളം ആ കാ 
വുന്നതാ , 

12 . ഭാഗം ആവ ശ്യ പ്പെടാൻ അം ഗത്തി നു ള്ള അവകാശം. - (I) ഒരു 
ഇല്ലത്തെപുരുഷനോ സ്ത്രീ യാ ആയ ഏതൊരു അംഗത്തിന്നും, ഇല്ലത്തിന്നു 

കയൊഴിക്കുവാൻ അധികാരമുള്ള എല്ലാ സ്വത്തുക്കളിലുമുള്ള അവൻറയോ, 
അവളുടെയാ മാഹരി വാങ്ങുന്നതിനും അവകാശപ്പെടാവുന്നതും, ഇല്ലത്തു 
നിന്നും വേർപിരി യാവുന്നതുമാകന്നു. 

എന്നാൽ താൻ ഭായ കൂടി ഒരു അം ഗമായി രി ക്കുന്ന ഇല്ലത്തെ പുരുഷനായ 
2 ൽ അംഗം ഇല്ലത്തുനിന്നും വേർപിരിയാൻ അവകാശപ്പെടുന്ന പക്ഷം, 
തനിക്കും തൻ , ഭാ ഈയം വണ്ടി അദ്ദേഹം അപ്രകാരം ചെയ്യേണ്ടതും, 
ത്താവിൻറയും ഭാ യു ടു യു ം ഒാഹരികൾ അവ കു കൂട്ടായി നീക്കിവയ്ക്കും 
ണ്ടതും ആകുന്നു. 13.02 വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിരിക്കുംപ്രകാരമൊഴി കെ 
ഭായ്മയ്ക്കും ഭർത്താവിന്നാ മാം ആളിൽ നി ന്നു ” ഭാഗം ആവശ്യപ്പെടുവാൻ 
അവകാശമില്ലാത്തതുമാകുന്നു. 

(2) ( എ ) (1 ) -ാംഉപവകുപ്പപ്രകാരം ഒരു ഇല്ലത്തു നിന്നും അവർപരി 
യുന്ന അതി ലെ ഒരംഗത്തിന്നു” ഇ ലത്തുംഅന്നുജീവിച്ചിരിപ്പുള്ളഎല്ലാ അംഗ 
ങ്ങളു ടേയും ഇ യിൽ ആ മാഹരിഭാഗം ചെയ്തിരുന്നുവെങ്കിൽ ഇല്ലം സ്വത്തു 
- ക ളിൽ അ വന്നാ, അവൾ ക്കാ ലഭിക്കുമായിരുന്ന ഭാഹരിക്ക് അവകാശമുണ്ടാ 
യിരി ക്കുന്നതാണു . 

( ബി ) (1) -ാം ഉപവകു പ്പോടുചേന ക്ലിപ്തനിബന്ധനപ്രകാരം മുരു 
ഇല്ലത്തുനിന്നും വേർപിരിയുന്ന ഭർത്താവിന്നും ജാ ജയം ഇ ല്ല ” അപ്പോൾ 
ജീവിച്ചിരിപ്പു ഉള്ള എല്ലാ അംഗങ്ങളുടെ യും ഇടയിൽ ആളോഹരി ഭാഗം 
ചെയ്തിരുന്നു വെങ്കിൽ 

സ്വത്തു ക്കളിൽ അവക്കും ലഭി ക്കുമായിരുന്ന 
മാഹരി ” അവകാശമുണ്ടായി രി ക്കുന്നതാണു . 

(3 ) ഒരു ഇല്ലത്തു നിന്നു വേർപിരിയാൻ മെനരായ ഒരംഗത്തിന്റെ സ 
വേണ്ടി ബാധിപ്പിക്കുന്ന യാതാരവകാശവാദവും, യാതാൽ 2 കാലതി യും, 


തൽ കനം. 


അങ്ങനെയു ള്ള വേർപിരിയൽ ആ മന കല ഗു ണ ക ര മ ാ യി രി മ മ മ ന 
ബോദ്ധ്യമായാലല്ലാതെ, അനുവദിക്കാൻ പാടുള്ള ത ല്ല . 

13. മതം മാറിയാലുള്ള ഭാഗം. ഒരു ഇല്ലാത്ത ഏതെങ്കിലും അംഗം 
മതം മാറിയിട്ടു ണ്ടങ്കി ൽ , ആ അംഗത്തിനും ഇ ല്ലം സ്വത്തുക്കളിൽ തൻ . 
ജാഹരാ വാങ്ങുകയും, ഇല്ലത്തു നിന്നു* വേർ പിരിയു കയുംചെയ്യാൻ അവ കാ 
അംഗത്തിന്നും ആ അംഗത്തെ നിർബന്ധിക്കു ക യം ചെയ്യാവുന്നതാണു 
പ്പെടുകയോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഈ ല്ല ഒത്ത മാറാതെങ്കിലും 

(2) (1) എം ഉപവകുപ്പു പ്രകാരം ഇല്ലത്തുനിന്നു ഭാഗിക്കുവാൻ അവ 
കാശപ്പെടുക യാ , അല്ലെങ്കിൽ ഭാഗിക്കുവാൻ നിർബ്ബ ന്ധിക്ക പ്പെടുക യ 
ചെയ്യുന്ന അം ഗത്തിനു്, അപ്പോൾ ജീവിച്ചിരിപ്പുള്ള എല്ലാ അംഗങ്ങളെയും 
ഇടയിൽ ആളോഹരി ഭാഗം ചെയ്തിരുന്നുവെങ്കിൽ അ വ ന്നാ , അവൾ 
ലഭിക്കുമായിരുന്ന ഇല്ലം സ്വത്തു ക്കളിലെ മാഹരിക്കും ” അവ കാശമുണ്ടായിരി 
ക്കുന്നതാണ്. 

14. ഭാഗിച്ചെടുക്കുന്ന സ്വ ത്തി ന്റെ സ്വഭാവം. - 12-ാം വകുപ്പു ” (1) -ാം 
ഉപവകുപ്പ് പ്രകാരമോ, 13 -ാം വകുപ്പു പ്ര ക മരമോഒരു ഇല്ലത്തുനിന്നു വേർപിരി 
യുന്ന വല്ല അംഗ അത്തി നും ലഭിക്കുന്ന ഭാ ഹരി ആ അംഗത്തിനും 

പ്രതിക 
സ്വത്തായിരിക്കുന്നതാകുന്നു: 

എന്നാൽ 12 -ാം വകുപ്പ്; (I) -ാംഉപവകുപ്പോടു ചേർത്ത ക്ലിപ്തം നിബ 
ന്ധന പ്രകാരം കൂട്ടായി അവർ പിരിയുന്ന ഒരു ഭർത്താവിനും മാ ജയം ലഭിക്കുന്ന 
ഭാ ഹരി അവർ ഇ ല്ലം സ്വത്തിൻറ ബാ ല ത ക ളാടു കൂടിഅന്ന്എടും അ ണ്ട 

15 , റദ്ദാക്കൽ. - 1106 - ലെ തി ആ വി ത ാ ം ക്ര ര മ ല യ ാ ള ജ ാ മ ന 
ആ കറവം ( 1106 ലെ 3), 1114- ലെ 17-ാമതു കാച്ചി നമ്പ തിരി ആക റാം, 
1956- ലെ സംസ്ഥാന പുനസ്സം ഘ ടന ആ കറ ° (1956- ല് 37.9ം സെൻട്രൽ 
ആ ക °on ") 5 -ാംവകുപ്പ് (2) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ട മലബാർ 
ജില്ലയിൽ ഈ ലിജിതത്തിലിരിക്കുന്ന 1932- ലെ മദിരാശി നമ്പ തിരി ആമ, റാം 
(1933 - ലെ 21) , ഇതി നാൽ എല്ലാ ക്കിയിരിക്കുന്നു. 

ഉദ്ദേശ കാര ണവിവരണം. 
സംസ്ഥാന ത്ത നമ്പ , തിരി മാ രയും മലയാള ബ്രാ വണരേയും സംബന്ധി 
ച്ചുള്ള നിയമങ്ങൾ 1106 ലെ തിരുവിതാം കൂർ മലയാള ബ്രാ മണ ആ ക റാം , 

14- ലെ 11 -ാമതു കൊച്ചി നമ്പൂതിരി ആക°ാരം, 1932. ലെ മരിരാശി 
നമ്പ തിരി ആകാരം ആകുന്നു. നമ്പതിരിമാരുടെ ഇടയിൽ ഇ ല്ലം ഭരണം, 
വിവാഹം, രക്ഷാ കർത്തൃത്വം, മരണ ശാസനംമൂലമല്ലാ തെയു ള്ള പിൻതുടച്ചം 
വ കാശം , ദത്താപ്പ് എന്നിവയ്ക്കും , 1932- ലെ മ രി ര ാ ശി ന വ തി രി 
ആക° റിൻ സംഗതിയിൽ ഭാഗത്തിനു കൂടി ഈ നിയമങ്ങൾ വ്യവസ്ഥ 
ചെയ്യുന്നു. എന്നാൽ നമ്പം തിരിമാർ ഉൾ പ്പെടെയുള്ള ഹിന്ദു ക്കളുടെ ഇടയിൽ 
വിവാഹം, രക്ഷാകർത്തൃത്വം, മരണ ശാസനംമൂലമല്ലാതെയുള്ള പിന്തുടർച്ചാവ 
ശാസിക്കുന്നതു്. "തൽഫലമായി സംസ്ഥാന ആ ക ര ക ളി ലെ തത്തുല്യ വ്യവ 
കാ ശം ,ഭടുപ്പു " എന്നീ കാ ഇങ്ങളെഇപ്പോൾ 2 കേന്ദ്രനിയ മങ്ങളാണു” അനു 
സ്ഥ കൾ ഭർബ്ബലപ്പെടു ത്ത പ്പെട്ടിരിക്കു ന്നു. അതു കാട്ടു തിരുവിതാം കൂറിലേയും 
കാച്ചിയിലേയും ആ ക ര ക ളു ടെ സംഗതി യിൽ, ഇ ല്ലം മരണം സം ബന്ധി 
ച്ചുള്ള വ്യവസ്ഥ ക ൾ മാത്രമേഇപ്പോൾ: ഉ ജി തത്തിലുള്ളൂ. ഇ ല്ലം ഭരണത്തയും 
ഭാഗത്തെയും സംബന്ധിച്ചു ള്ള വ്യവസ്ഥ )കൾ മരിരാശിആക°ററിൻറ സംഗതി 
യൽ 2 ജിതത്തിൽ തുടർന്നും പാരുന്നുണ്ടു്. 

തിരിമാരെ സംബന്ധിച്ച ഉമ്മതത്തിലുള്ള സംസ്ഥാന നിയമ 
ങ്ങൾ ഏ ക ക രിക്കു ക യും , കൂടാതെ തിരുവിതാം കൂർ- കൊച്ചി പ്രദേശത്തും 
നന തി രി മാരുടെ ഇടയിൽ ഭാഗത്തിനു ആവശ്യമായ വ്യവസ്ഥ ക ൾ അധി 
നിയമം ചെയ്ത യും ചെയ്യേണ്ടതു ആവശ്യമാണെന്നു കംഓതുന്നു. 

മേൽപ്പറഞ്ഞലക്ഷ്യങ്ങൾ നിറർ വറാവാനാ ണ്ട " ഈ ബിൽ കാടു ദ്ദേശ 
ച്ചിട്ടുള്ളതു്. 

വി . ആർ. കൃഷ്ണയ്യർ. 


നനം 


Kerala Gazette No. 36 dated 3rd September 1957 . 
PART II 

1957- ലെ 31 -ാം നമ്പർ എൽ. എ . ബിൽ. 


പരസ്യം. 
നമ്പർ. എൽ. എ . 4-1147 57. 

1951 ആഗസ്റ്റ് 24, 
ഈ അസംബ്ലിയു ടെ നട പടിക്രമവും, കായ്കനിഷ്ഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 13 -ാം ചട്ടപ്രകാരം , താഴെ പറയുന്ന ബിൽ 20 ശ കാരണ 
വിവരണസഹിതം, സ്പീക്ക റ ആജാനുസരണം പ്രസിദ്ധപ്പെടുത്തുന്നു. 


ല ജി സ്പച്ചർ സെക്രട്ടറിയ റം , 

തി രുവനന്തപുരം. 


വി , എണ്ണ ത്തി, 

സെക്രട്ടറി, 
ലെജിസ്ലേറ്റീവ് അസംബി . 


1957 - ലെ കേരള , ശരീരഘടനാശാസ്ത്ര ബിൽ. 


പർതന്മാരുടെ അനാഥ 2 ഡങ്ങ ശരീരഘടനാശാസ്ത്ര പരമായ പരി 
0 ശാധനയ്ക്കും, വ്യവച്ഛ നത്തിനുമായി വൈദ്യം പഠിപ്പിക്കുന്ന സ്ഥാ പന 
ങ്ങൾക്കു ന ൽ കുവാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബി ൽ, 

പാരതന്മാരുടെ അനാഥജഡങ്ങൾ , ശരീരഘടനാശ സ്ര പരമായ പരി 
ശോധനയ്ക്കും, വ്യവച്ഛമനത്തിനുമായി വരും പഠിപ്പിക്കുന്ന സ്ഥാപന 
ങ്ങ ൾക്കു നൽകുവാൻ വ്യവസ്ഥ ചെയ്യുന്നതു യുക്തമായിരിക്കയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ എട്ടാം സംവത്സരത്തിൽ താ ഴെ പറയും 
പ്രകാരം അ ധി നിയമം ചെയ്തിരിക്കുന്നു : 

1. ചുരുക്കപ്പേരും, വ്യാപ്തിയും , ആരംഭവും.- (1) ഈ ആക്റ്ററി അ 
1957 - ലെ കേരള ശരീരഘടനാ ശാ യി ആകാം” എന്നു പേർ പറയാം. 

( 2 ) ഇതിനു ക രളസം സ്ഥാനമൊട്ടാ ക വ്യാപ്തിയുണ്ടായിരിക്കുന്ന 
താണ്. 

3 ) ഈ വകുപ്പ് ഇ ട നടിഉർഇജിത ത്തി ൽ വരുന്നതും, ഇ ആ ക റി 
ലെ ബാക്കിയുള്ള വ്യവസ്ഥ കൾ ഗസാറിൽ പരസ്യം മൂലം ഗവണ്മെൻറ 
നി യേയി ക്കാവുന്ന തീയ തിക്കും പ്രദേശത്തും ഉ ാർ ജിതത്തിൽ വരുന്നതുമാണ്. 

2. നിയമനങ്ങൾ . ഈ ആക°ററിൽ, സന്ദർഒത്തി നു മറ്റം വിധത്തിൽ 
ആവശ്യമുണ്ടാകുന്നതായാ ലൊഴി ക : 

( എ ) {അധികൃത ഉദ്യാഗസ്ഥൻ എന്നതിനു 3 -ാം വകുപ്പു പ്രകാരം 
അധികാരപ്പെടുത്തപ്പെട്ടഒരു ഉദ്യോഗസ്ഥൻഎന്നമാകുന്നു. 

( ബി ) ആശുപത്രി എന്ന തി നു ” ഗവ ഞ്ജൻറാ , ഏ ത ങ്കി ലും മുനി 
സിപ്പൽ കൗൺസി ലൊ , മറം തദ്ദേശാധി കാരസ്ഥാനമൊ സ്ഥാപിക്കുക യെ 
വച്ചുപോരുക ഉയം ചെയ്യുന്ന എ തങ്കിലും ആശുപത്രി എന്നതമാകുന്നതും, 
ഗസററി ൽ പരസ്യം മൂലം ഗവണ്മെൻ ഈ തുക“ററി ൻറ ആവശ്യങ്ങൾക്കു 
വണ്ടി ഒരു ആശുപത്രിയായി പ്രഖാപി ക്കാവുന്ന മാററതെങ്കിലും ആശുപത്രി 
ഇതിൽ ഉൾപ്പെടുന്നതുമാകുന്നു. 

( സി) (അടുത്ത ബന്ധു എന്നാൽ പാരതനു ള്ള താഴെ പറയുന്ന 
ബന്ധുക്കളിൽ ആരെങ്കിലും, അ താ യതു് 8 ായ, ള ത്താവു , മാ താ വു അ ല്ല 

G , 2884 


പ്രകാരം 


ങ്കി ൽ പിതാവു , പുത്രൻ, പുത്രി, സഹോദരൻ അല്ലങ്കിൽ സാഹോമരി 
എന്നമാകുന്നതും, (i) മൂന്നു സ്ഥാനങ്ങൾക്കു ള്ളിൽ നേർവഴിക്കു ന്തു രക 
ബന്ധംമൂലാമാ ആര സ്ഥാനങ്ങൾക്കു ഉള്ളിൽ പാൾവഴി ക്കും ഉള്ള രക്തബന്ധം 
മൂലാ മാ അല്ലങ്കിൽ (ii ) മേല്പറഞ്ഞ ബന്ധു ക ളി ൽ ആരുമായെ ങ്കിലും ഉ 
വിവാഹം മൂലമോപരേതനുമായി ബന്ധപ്പെട്ട മ റാതെങ്കിലും ആൾ അതിൽ 
ഉൾപ്പെടുന്നതുമാകുന്നു. 
വിശദീകരണം . നേർവഴിക്കു ള്ള രകത്തബന്ധം 

പാ വഴിക്കു ഉള്ള 
രക്തബന്ധം19 

എന്നിവയ്ക്ക് 1925- ലെ " ഇൻഡ്യൻ പിന്തുടർച്ചാവകാശ 
ആക്രറി ൽ അവയ്ക്കു കൊടുത്തിട്ടു ള്ള അംതന്ന ഉ ണ്ടായിരിക്കുന്നതും, 
ബന്ധുത്വത്തി ന്റെം സ്ഥാ നങ്ങൾ ആ ആക°ററിൽ നിശ്ചയിച്ചുവിധത്തിൽ 
ക ണ ക്കാ ക്ക ണ്ടതുമാകുന്നു. 

( ഡി) (നിണ്ണയി ക്ക പ്പെട്ട എന്നതിന്നു ” ഈ ആകാം 
ഗവണ്മെൻ ഉ ണ്ടാ ക്കിയ ചട്ടങ്ങളാൽ നിന്റെയി ക്ക പ്പെട്ട എന്നത്ഥമാകുന്നു. 
- ( 2 ) 1 0 6 വര്യം, പ ഠി പ്പി ക്കു ന്ന സ്ഥാപനം 

എന്നതിന്നും ഈ 
ആക ററി നാട്ട ചേരി പട്ടികയിൽ പ്രസ്താവി ക്ക പ്പെട്ട ഏ ക ത ങ്കി ലും 
സ്ഥാപനം എന്നമാകുന്നതും ഗസററിൽ പരസ്യം മൂലം ഗവണ്മെൻ ഇ 
ആക മറിൻം ആവശ ങ്ങൾ ക്കായി, വെമ്യം പഠിപ്പിക്കു ന്ന സ്ഥാപനമായി 
പ്രഖ്യാപിക്കാവുന്ന മറ്റതെങ്കിലും സ്ഥാപനം അതിൽ ഉൾപ്പെടുന്നതുമാകുന്നു. 

(എഫ °) .അനാഥജഡം എന്നതിന്നും ഒരു ആശുപത്രിയിൽ വച്ചാ, 
കാരാഗൃഹ ത്തിലൊ, പൊതുസ്ഥലത്താവട്ടെം ഒരാൾ മരിക്കുക യു ം , നിണ്ണയി 
ക്ക പ്പെടാവുന്ന സമയത്തിന ള്ളി ൽ അയാളു ടെ അ ടു ത്ത ബന്ധുക്കളിൽ ആരെ 
ങ്കിലും അയാളുടെ മൃതദേഹം അവകാശപ്പെടാതിരിക്കുക യും ചെയ്താൽ, ആ 
മൃതദേഹം എന്നമാക ന്നു. 

3. 4 -ാം വകുപ്പുപ്രകാരം പ്രവത്തിക്കുവാൻഉദ്യോഗസ്ഥന്മാ രെ അധികാര 
പ്പെടുത്തുന്നതിന്നു ഗവണ്മെൻറിനു ള്ള അധികാരം . ഗവ ണ്മ ന ച ി ന , 
ഗസററിൽ പരസ്യംമൂലം, ഈ ആ കറവ ” പ്രായാജ മാ ക്ക പ്പെട്ട പ്രദേശത്ത്, 
ഒ ക്കാ , അ തിൻ വല്ല ഭാഗത്ത്ക്കാ വണ്ടി 4- ാം വകുപ്പുപ്രകാരം ഒരു 
റിപ്പോട്ടും അയയ്ക്കും പ്പെടേണ്ടവരും, മേപ്പടി വകുപ്പുപ്രകാരം പ്രവർത്തിക്കുവാൻ 
അധികാരമുണ്ടായി രി ക്ക ണ്ടവരും ആയ ഒന്നോ അതിലധികമോ ഉദ്യോഗസ്ഥ 
മാ മ ര അധികാര പ്പെടുത്താവുന്നതാകുന്നു. 

ആശുപത്രി ക ളിലും, കാരാഗൃഹങ്ങളിലും, ഒ പാതുസ്ഥലങ്ങളിലും ഉള്ള 
അനാഥജഡങ്ങൾ എങ്ങനെ ക ക കാര്യം ചെയ്യണമെന്നു° - (1) ഒരാൾ ഒരു 
ആശുപത്രിയി ലൊ , കാരാഗൃഹത്തിലോവച്ചു മരിക്കുകയും, നിജയി ക്ക പട 
വുന്ന സമയത്തിനു ഉള്ളിൽ അയാളു ടെ അടുത്ത ബന്ധുക്ക ളിൽ ആരുംതന്നെ 
അയാളുടെ മൃതദേഹം അവകാശപ്പെടാതിരിക്കു കയും ചെയ്യുന്നതായാൽ, ആ 
ആശുപത്രിയുടെയും കാരാഗൃഹത്തിൻറയോ ചാ ജ വ ഹി ക്കു ന്ന അധി 
കാരസ്ഥൻ ആ സംഗതി കഴിയുന്നത്ര വേഗം അധികൃതഉദ്യോഗസ്ഥനു റിപ്പോട്ടു 
ചെയ്യേണ്ടതും, മേല്പറഞ്ഞ ഉദ്യോഗസ്ഥൻ, ആ അനാഥജഡം - കവശ പ്പെട്ട 

ത്ത ണ്ടതും, (3) -ം ( 4)- a ഉപവകുപ്പുക ളി ൽ പരാമ രിക്കപ്പെട്ട സംഗതിയി 
ലൊഴി ക , ശരീരഘടനാശാ സ പരമായ പരിശോധനയും, വ വ കൂദനവും 
നടത്തുന്നതിന്നായി വെദം പാടിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തി ന്റെ ചാല 
വഹിക്കുന്ന അധികാരസ്ഥന്അതിന്നു ആവശ്യപ്പെടുന്നതായാൽ , ആ അധി 
കാരസമനെ അതു് ഏ പി ക്ക ണ്ടതുമാകുന്നു. 

( 2) സ്ഥിരം താമസ സ്ഥലമില്ലാത്ത ഒരാൾ ഒരു പ്രദേശത്തെഏതെങ്കിലും 
പൊതുസ്ഥലത്തുവച്ചു മരിക്കു കയും, അയാടെമൂ താരഹം അയാളുടെ അടു 
ബന്ധു ക്കളിൽ ആരും, നിണ്ണയി ക്ക പ്പെടാവുന്ന സമയ ത്തിനു ള്ളിൽ 
പ്പെടാതി രി ക്കുകയുംചെയ്യുന്നതായാൽ, അധികത ഉ രോഗസ്ഥൻ, ആ അനാഥ 
ജഡം കവശപ്പെടുത്തേണ്ടതും, ( 3)- (4)-? ഉപവകുപ്പുകളിൽ പരാമ രി ക്ക 


4 . 


ആ വക ശ 


3 


പ്പെട്ട സംഗതിയിലൊഴികെ. (1) എംഇ പവകുപ്പിൽ പ്രസ്താവിച്ച ആവശ്യത്തി 
നായി 6 വര്യം പാദിപ്പിക്കുന്ന ഒരു സമാ പനി6 ൻറ ചാ 28 വഹി ക്കു ന്ന 
അധികാരൻ അതു ആവശ്യ പ്പെടുന്നതായാൽ , ആ അധികാരസce ന 
എപ്പി2 ക ണ്ടതുമാകുന്നു. 

(3) (I) -9 ( 2)- ഉപവകുപ്പുകളിൽ എന്തുതന്ന അടങ്ങിയിരുന്നാലും, 
അധികൃത ഉദ്യോഗസ്ഥൻ 

( എ ) പരേതൻ ഒരു അടുത്ത ബന്ധു ജിവിച്ചിരിപ്പുണ്ടെന്നു അറിയു 
കയും, നിയന്ത്രണാതീതമായ കാരണങ്ങ 4,0 ൽ , നിണ്ണയിക്ക പ്പെട്ട സമയ ിന്നു 
ളിൽ മൃതദേഹം അവകാശപ്പെടുവാ ൻ അയാൾ വിം * ച ചെയ്ത യും ചെയ്യ 
സ്വാഴൊ;അല്ലങ്കിൽ 

( ബി) പരേതൻ തന്റെ മരണത്തിനുമുമ്പായി, താൻ മത a s ഹം 
ശരീര ഘടനാ ശാ നു പരമാ യ പരി ശോധനയ്ക്കും, വവാ ച ദനി ന്നാ , 
അഥവാ രണ്ടിനമോ വിധയമാ ക്ക രു തന്നു പ്രഖ്യാപിച്ചിരിക്കുമ്പോഴോ, 
ആ മൃതദേഹം, പരതൻറ മതം വക യായുള്ള മത സ്ഥാപനത്തി ഒ നാ , പാമ 
സ്ഥാപനത്തിനൊ, നിന്റെയീ ക്ക പ്പെടാവുന്ന നിശ്ചയ ങ്ങൾക്കു വിധേയമായി, 
ഏൽപ്പിച്ചു കൊടും ക്ക ണ്ടതാ കു ന്നു . 

(4) മരണ കാരണത്തെപ്പററി വല്ല സംശയവും തു ണ്ടാ കാമ്പാഴാ, 
അ ര ല ങ്കിൽ വല്ല കാരണത്താലും അധിക്യത ഉാഗസ്ഥന്നും താൻ ചെയ്യുന്നതു 
യുക്തമാണെന്നു തോന്നുമ്പോ ഴോ , അദ്ദേഹം 1898- ലെ ക്രിമിനൽ നടപടി 
നിയമത്തിലെ 174-ാം വകുപ്പിൽ പരാമർശിക്ക പ്പെട്ട പോലീസുദ്യാഗസ്ഥന്നു 
ആ അനാഥജഡം അയച്ചു കാടു ക്ക ണ്ടതാ .. 

(5) ഈ വകുപ്പുപ്രകാരം അധികൃത ഉദ്യാഗസ്ഥൻ 2 കവശപ്പെട 
ചാ വഹിക്കുന്ന അധികാരസ്ഥൻ (1)-ാം വകുപ്പിൽ പ്രസ്താവിക്കപ്പെട്ട 
കാരത്തിന്നായി ആവശ്യപ്പെടാത്തപക്ഷം, അതു നിർണ്ണയി ക്ക പ്പെടാവുന്ന 
വിധത്തിൽ ക ക ഒയാഴി ക ണ്ടതാ ണു , 

5. അടുത്ത ബന്ധു സംബന്ധിച്ച ള്ള സംശയ മൊ , തകമാ മുന്നാം 
ക്ലം യൂ * മജിം സ്രട്ടിൻറ അഭിപ്രായത്തി ന്നയായ ണ്ടതാ ണന്നു".- (I) ഒരാൾ 
പരേത നം അടുത്ത ബന്ധുവാ, അ ല്ലയോഎന്നതി നെ സംബന്ധിച്ചു ”, 4.3 . 
വകുപ്പിന്റെറ ആവശ്യ ങ്ങൾക്കും വല്ല സംശയമാ, തക്ക മാ ഉ ാവിക്കുന്നതാ 
യാൽ , ആ കാര്യം ഒരു ഒന്നാംക്ലാസ്സ് മജിം രൂട്ടിന്റെ അഭിപ്രായത്തിഅയയ്ക്കും 
ണ്ടതും, ആ മജിദ് യൂ ട്ടി ൻറ തീർപ്പ്, അവസാനം അതും നിന്നാൽ കാവും 
ആയിരി ക്ക ണ്ടതുമാകുന്നു. 

( 2) അങ്ങനെയുള്ള തീർപ്പ് ഉ ണ്ടാ ക ന്നതുവരെ, പാരത ൻറ ജഡം, 
നിർണ്ണയിക്കപ്പെടാവുന്ന വിധത്തിൽ, കടുവരാമാ സൂക്ഷിച്ച കണ്ടാൽ 

ശി ക്ഷ - ഇ ആക്രറി ൽ വ ം വ സ്ഥ 8 ച യ 1 രി സ • വ ക ക ര 
മൊഴി ക്, ആ മര ങ്കിലും ഒരനാഥജഡത്ത ഒ ക യോജിക്കു ക യാ , ഒ ക യ ാ 
ഴി ക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക യൊ , അല്ലങ്കി ൽ വൈദം പാിപ്പിക്കുന്ന 
ഒരു സ്ഥാപനത്തി ൻം ചാ ർ ഇജ്ജം വഹിക്കുന്നഏതെങ്കി ലും അ ധീ ക ര ര സ 
നയൊ, ഒരു അ ധികൃത ഉദ്യോഗസ്ഥനെയാ, 4 -ാം വകുപ്പി ൽ പ്രസ്താവിച്ച 
ഉദ്ദേശത്തി ന്നായി ആ മൃതദേഹം ഏപ്പി ക്കു ക യാ , ഒ ക വ ശപ്പെടുത്തു ക യൊ , 
നീക്കം ചെയ്തു യൊ , ഉപയോഗിക്കുക യോ ചെയ്യുന്ന തി ൽ , അടസ്സപ്പെടുത്തു 
ക യാ ചെയ്യുന്നതായാൽ, അങ്ങനെയുള്ള ഏതൊരാൾക്കും അഞ്ഞ ര ആ പ് 
യാളം വരാവുന്ന പിഴ ശിക്ഷ കപ്പി ക്കണ്ടതാണ് . 

അനാഥ ജഡങ്ങൾ ഒ കെ വശപ്പെടുത്തുവാൻ സഹായിക്കുന്നതിന്നു 
പാലീസുദ്യോഗസ്ഥന്മാരുടെ യും മറം ഉദ്യോഗസ്ഥന്മാരുടെ യും ചുമതല. 
പാലീസ്, മെഡിക്കൽ, പബ്ലിക്ക , കഹ ൽ ത്ത ” എന്നീ ഡിപ്പാർട്ടുമെൻ ക 

- തദ്ദേശാധികാരസ്ഥാന 
മിലെ എ ല്ലാ ഉദ്യോഗസ്ഥന്മാരും , ജീവനക്കാരും, 


6 . 


1 , 


പ്രകാരം 
നി ർവ്വഹി ക്കുവാൻ അവരെ 


- 2 D 


8 . 


യ ഒ താരു വ്യവ 


മറ ക 


ത്തി ൻറ സർവീസിൽ ഉള്ള എല്ലം 28ാഗസ്ഥന്മാരും, ജീവനക്കാ രും , എല്ലാ 
വി ല്ല ജ - 23ാഗസ്ഥന്മാരും 
അധികൃതഉദ്യോഗസ്ഥന്മാർകള്ള കടമക ക 
സഹായിക്കുന്നതിന്നു നായ മായ എല്ലാ നട പടിക ളും എടുക്കുവാൻ ബാ മ 
സ്ഥരായിരി ക്കുന്നതാണു . 

ഈ ആകാര പ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾക്കും രക്ഷ 
ആകാറനുസരിച്ചു ഉത്തമവിശ്വാസമായി ചെയ്തു താ , ചെയ്യുവാനാശി 
ച്ചതോആയ യാ താന്നി ന്നും , യാ താരാളുടെ പരി ലും 
ഹാരം മാ , പ്രാസിക ഷനാ, നിയമാനുസൃതമായ 

നടപടിയ 
ബോധിപ്പിക്കുവാൻ പാടുള്ളതല്ല . 

9. ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ജീവന ക്കാരായിരിക്കണ്ടതാ ണന്നു*. 
ഈ ആകാരപ്രകാരം പ്രവത്തിക്കുവാൻ നിയ മി തരാവുക യാ , അധികൃതരാ 
വുകയോചെയ്യുന്ന എല്ലാഉദ്യോഗസ്ഥന്മാരെയും 1860- ലെ ഇ ൻഡ്യ ൻ ശി കം 
നിയമത്തിലെ 21-ാം വകുപ്പി ൻ അവാപ്തി ക്കു ള്ളിൽ സക്കാർ ജീവന ക്കാ 
രായി കരു തണ്ടതാകുന്നു, 

T 0 . ചട്ടങ്ങൾ ഉണ്ടാക്കുവാൻഉള്ള അധികാരം - ( 1) ഗസററിൽ പരസ്യം 
മൂലം ഗവ ഡെൻറി നു " ഈ ആക്ററിന്റെ ആവശ്യങ്ങൾ നിറവറാവാൻ 
ചട്ടങ്ങളുണ്ടാക്കാവുന്നതാണു്. 

(2 ) പ്രത്യേകിച്ചും, മൽപ്പറഞ്ഞ അധികാരങ്ങളുടെ സാമാനതയ്ക്കും 
- ദൂഷ്യം കൂടാ തയും അങ്ങനെയു ള്ള ച 5 ങ്ങ ൾ മൂ ലം താ ഴെപ്പറയുന്നവയ 
വ്യവസ്ഥ ചെയ്യാവുന്ന താ ണു ° : 

( എ ) പരേതനം അടുത്ത ഒരു ബന്ധുവി ന്നും ഏതു കാല 
ത്തിന്നു ള്ളിൽ അവ കാ ശ ചെപ്പടാ മാ ആ കാലം; 

( ബി ). ഒരനാഥജഡം 4 -ാം വകുപ്പുപ്രകാരം • ക യൊഴിക്കുന്നതി 
ന്നു ള്ള നടപടി ക്രമം; 

( സി ) 4 (3) -ാം വകുപ്പിന്റെ ആവശ്യങ്ങൾ ക്കായി സ്ഥാപനങ്ങളെ 
ഏതു നിശ്ചയങ്ങൾ പ്രകാരം അംഗീകരിക്കാമോ ആ നിശ്ചയങ്ങൾ ; 

( ഡി ) മൃതാ ഭഹം കേടുവരാതെ സൂക്ഷിക്കാവുന്ന വിധം: 
( ഇ) 5 (1) -ാം വകുപ്പുപ്രകാരമുള്ള നടപടികൾക്കു ള്ള നടപടി 
( മൂ a ") നിർണ്ണയി ക്ക ണ്ടതും, നിർണ്ണയി ക്കാവുന്നതുമായ കാര്യ 

പട്ടിക . 

[ 2 ( ഇ ) വകുപ്പ് നോക്കു ക .) 
1. ഡി ക്ക ൽ കാള ജ ", തിരുവനന്തപുരം. 
2. മെഡിക്കൽകോളേജ്, കോഴി ക്കാ 5 . 
3. ആയുർവ്വേദ കാള ജ °, തിരുവനന്തപുരം. 


2 ഡം 


ങ്ങൾ, 


ഉദ്ദേശകാരണവിവര ണം 
ശരീരഘടനാശാ സ്ര പരമായ പരിശോധനയ്ക്കും, 

വവചനത്തിൽ 
മായി, സംസ്ഥാനത്തെ വെല്ലുവിഭാസ്ഥാപനങ്ങളിൽ ഒട്ടനേകംജത ഹ ങ്ങൾ 
ആവശ്യമു ണ്ടന്നു താന്നുന്നു. അനാഥജഡങ്ങൾ , ശരീര ഘടനാശാ സ്ത്രപരമായ 
പരിശോധനയ്ക്കും, വ്യവച്ഛേദനത്തിന്നുമായി ഈ സ്ഥാപനങ്ങൾക്കും നൽ ക 
വാൻ വ്യവസ്ഥ ചെയ്യുന്നതിന്നും ഈ ബിൽ കാണ്ട് ഉദ്ദേശിക്കുന്നു. 

ഡാക്ടർ ഏ . ആർ. മേനോൻ. 


Kerala Gazette No. 36 dated 3rd September 1957. 
PART II 

- പരസ്യം. 
നമ്പർ എൽ. എ . 4_1161157 . 

1957 ആഗസ്റ്റ് 27 . 
ഇ അസംബ്ലിയു ടെ നടപടിക്രമവും കാ ഇനിഹ ണവും സംബന്ധിച്ച 
ചട്ടങ്ങളി ലെ 13 -ാം ചട്ട പ്രകാരം താ ഴെ പറയുന്ന ബില്ലുകൾ , 2 g ശ കാരണ 
വിവരണസഹിതം സ്പീക്കവടെ ആ ജന്താനുസരണം പ്രസിദ്ധപ്പെടുത്തുന്നു. 
ലെജിസ്ലേച്ചർ സെക്രട്ടറി യ റം , 

വി . ഉണ്ണി, 
തി രുവനന്തപുരം. 

സെക്രട്ടറി, ലെജിസ്ട്രേററീവു അസംബി . 
1. 1951- ലെ , മദിരാശി ഗ്രാമപ്പഞ്ചായത്തു്( ഭേദഗതി) ബിൽ. 
2. 1957- ലെ , മദിരാശി ഡി ജി റവ ബോർഡ " ( ഭേദഗതി) ബിൽ, 

L. A. Bill No, 34 of 1953. 
1957- ലെ , മദിരാശി ഗ്രാമപ്പഞ്ചായ " (asദഗതി) ബി അ . 
1950 ലെ മദിരാശി ഗ്രാമപ്പഞ്ചായത്ത് ആ കറവ 

ഭദഗതി ചെയ്യുന്നതിനുള്ള ഒരു ബിൽ . 
പിടിക.- 1953- ലെ , മദിരാശി ഗ്രാമപ്പഞ്ചായത്തുംഅകം90 ° ഇതിനു 
co ഷം കാണുന്ന കാര്യത്തിനു” ദഗതി ചെയ്യുന്നയ്ക്ക് യു മാ യി രിക്കയാൽ; 

ഇൻ ഡ്യൻ റിപ്പബ്ലിക്കിന്റെ എട്ടാം സംവത്സരത്തിൽ താഴെ പറയും 
പ്രകാരം അധിനിയ മം ചെയ്തിരിക്കുന്നു: -- 

1 , ചു ക്ക 2 പേരും ആരംഭവും - (!) ഈ ത ക ഴ റ റി " 1957 ലെ 
മദിരാശി ഗ്രാമപ്പഞ്ചായത്തു " ( 8ദഗതി) ആകാം"എന്ന പേർ പറയാം. 

( 2 ) ഗസററി ൽ പരസ്യംമൂലം ഗവ . ഞനം " നീ ശ്ചയിക്കുന്ന തീയ 
തി " ഇതും ഇ ഈ ലിത് അി ൽ വരുന്നതാൻ 

2 , 63 –ാം വകുപ്പിൻറ ഭഗതി.- 956- ലെ , സം സമാന പുനഃസം ഘ 
ടനാ ആക്റം , 5 -ാം വകുപ്പ്, 2.9ംഉപവകുപ്പിൽ പ ര ച മ ർ ശി ക്ക മ പ ട്ട 
മലബാർ ജില്ലയിൽ തു തുജിതിലിരിക്കുന്ന1950- ലെ , മദി രാ രി ഗ്രാമപ്പഞ്ചാ 
യത്തു” ആ കറa (1950- ലെ X-ാം മദിരാശിതക°on") 63 -ാം വകുപ്പ്, 
(3 ) - 9ം ഉപവകുപ്പിൽ, ( എ ) എന്ന ഖണ്ഡിക്കു പകരം താഴ പറയുന്നഖണ്ഡം 
ചക്കണം; അതായതു 

1 
1 ( എ ) ഗസംറിൽ പരസ്യംമൂലം ഗവ ഞ ൻറി ” ഒഴിവാക്കാവുന്ന 
ഏതെങ്കിലും ഭൂമിയോ, ഏതെങ്കിലും തരത്തിൽ പ്പെട്ട ഭൂമികാമ അ ല്ലാത്ത എല്ലം 
ഭൂമികളിന്മേലും ഭാരോ അഞ്ചുസൻ ഭൂമിക്കും അഥവാ അ തി ന്റെ ഭാഗ 
അനം വഷി ൽ ഒരു നയാ പൈസ എന്ന നിരക്കിൽ ഒരു നിലവരി 1, 

ഉദ്ദേശ കാരണവിവരണം. 
1950- ലെ , മദിരാശി ഗ്രാമപ്പഞ്ചായത്ത് ആകാം , 63-ാം വകുപ്പ്, 
( 3) -ാം ഉപവകപ്പ ( എ ) ഖണ്ഡ പ്രകാരം ഏതൊരു പഞ്ചായ ത്തിനും, കെട്ടിട 
ങ്ങളില്ലാത്തതോ,അല്ലെങ്കിൽ ഒ വി ട്ടി തങ്ങളുടെ താട്ടടുത്തുംഅവയുമായി ബന്ധ 

പ്പെട്ടും കിടപ്പുള്ളത ല്ലാത്തതോആയ എല്ലാ കെ വശഭൂമി ക ളും പേയും വർഷാന്ത 
പാട്ടവിലയി ൽ രൂപയ്ക്ക് 3 പ എന്ന നിരക്കിൽ ഒരു നിലവരി ചുമത്താവു 
ന്നതാകുന്നു. ഭൂമിയിൽ കട്ടിട്ട മോളു ണ്ടായിരു ന്നാ ലാ , അ ല്ലങ്കിൽ ഭൂമി കട്ടി 
ട ങ്ങളുടെ തൊട്ടടുത്തും അവയുമായി ബന്ധപ്പെട്ടും കിടന്നിൽനാലാ, അല്ലാ 
തിരുന്നാലോ വേ ണ്ടതി ല്ല , ഒാരോ അഞ്ചസൻവ ഭൂമിക്കു ം വഷത്തിൽ ഒരു നയം 

സ എന്ന ഏകരീതിനിര ക്കി ൽ നിലവരി ചുമആവാനുദ്ദേശിക്കുന്നു. ഇ 
ലക്ഷ്യം നിറവേററ ക യ ന്നതാ ണ്ട ” ബി ല്ലി ൻറെ ഉദ്ദേശം. 

പി , കെ , ചാത്തൻ. 


പറയാഅ e 


L. A , Bill No. 85 0 1951. 
1957- ലെ , മദിരാശി ഡ ) സ്ത്രീ കം ബോ ർഡു " ( 48ദഗതി) ബി ൽ 
1920- ലെ , മദിരാ ശി ഡി യി ക ° on ബാർഡും ആകാം 

ദയുതി ചെയ്യുന്ന ഒരു ബിൽ. 
പീഠീ ക .._ 1920- ലെ , മദി രാ ശി ഡി സി ക ഴ റ ബാർഡ് ആക വ 
ഇതിനു ശേഷം കാ ണുന്ന കായങ്ങൾക്കു വേണ്ടി 4 ഭദഗതിചെയ്യുന്നതു് ആവശ്യ 
മായിരി ക്കയാൽ, 
ഇൻഡൻ റിപ്പബ്ലി ക്കി ൻം എട്ടാം സം വത്സര ത്തിൽ 

താ ഴെ പറയും 
പ്രകാരം അധിനി യാമം ചെയ്യുന്നു: 
1. ചുരുക്ക പേരും 

ആരംഭവും - ( 1 ) ഈ ആകാറിനു 1951 ലെ 
മദിരാശി ഡി സി ക ഴ ബാർ ഡും ( 18 ദഗതി) ആകംകുറവ് എന്നു പേർ 

( 2) ഗസററിൽ പരസ്യംമൂലം ഗവണ്മെൻ , നി ശ്ച യി ഞ ാ വു ന്ന 
തീയ തി ഈ 9 ഇ ഉ എ ജിജി തത്തി ൽ വരുന്നതാ ഞ t , 
2. 1920 ലെ 14-ാം മദിരാശിആക°00 , 74( ബി) വകുപ്പിനും ഭഗതി - 

1956- ലെ , സംസ്ഥാന പുനസ്സം ഘടനാരുക* * 5 -ാം വകുപ്പ് ( 23 -ാം 
ഉപവകുപ്പിൽ പരാമർ ശി ക്ക പ്പെട്ട മലബാർ ജില്ല യി ൽ ഈ ജിജിതത്തിലിരിക്കുന്ന 
"1920 - ല്, മദിരാശി ഡി സ്ത്രീ ക ര ബോർഡും ആക °ാം (ഇതിനു ശേഷം 
പ്രധാന ആക ° റം " എന്നാണു പറയപ്പെടുക) , 14 ( ബി ) വകുപ്പി ൽ ഭൂമി 
കളുടെ വർഷാന്ത പാട്ടവിലയി കല, ള്ള ഒരു നി ക തി ആയ എന്ന വാക്കു കൾ 
വിട്ടുകളയണം. 

3. 1920 - ലെ 14-ാം മരിരാശി ആക° റം , 78-ാം വകുപ്പിനു പകരം 
പുതിയ വകുപ്പ് ചേക്ക.co. - പ്ര ധാന ആക» റവ 78_9ം വകുപ്പി ന പ ക രം 
താഴെപ്പറയുന്ന വകുപ്പു ചേക്ക ണം , അതായതു : 

18. നിലവി_ഗസാറിൽ പരസ്യംമൂലം ഗവണ്മെൻറിനു" ഒഴി വാ 
ക്കാവുന്ന ഏതെങ്കിലും ഭൂമി യാ , ഏതെങ്കിലുംതരത്തിൽപ്പെട്ട ഭൂ മി ക ര ള 
അ ല്ലാത്ത എല്ലാ ജി ലാഭൂമി കളിന്മേലും നിലവരി ചുമത്തേണ്ടതും, അതു്ഒാരോ 
അഞ്ചു സൈൻ മീ ആം അഥവാ അ തി ൻറ ഭാഗ ങ്ങി യ ം വ ർഷംമതി - ഒരു 
ന യ സ നികുതി യായി രി മ കണ്ടതും ആകുന്നു. 

4 , 1920- ലെ 14 -ാം മദിരാശി ആക° റം ", 19 മുതൽ 86വരെയുള്ള വകംപ 
, കൾ വിട്ടുകളയൽ. - പ്രധാനം ആ ക ര , 79 മുതൽ 86 വരെയുള്ള വകുപ്പു കൾ 
വിട്ടുക മ യ ണം . 

5: 1920- ലെ 14-ാം മദിരാശി ആ കം കുറവ്, 87 -ാം വകുപ്പി ൻറ ഭേദഗതി 
പ്രധാന ആകാരം, 87 -ാം വകുപ്പി ൽ , റായാട്ടി നടപ്പവകാശത്തിന്മേൽ 
കവശംവയ്ക്കുന്ന ഭൂമി കളു ടെ സം ഗതിയിൽ എന്ന വാക്കുകൾ വിട്ടു കളയണം. 

6, 1920 - ലെ 14-ാം മദിരാശി ആ ക ° റ്, 90-ാം വകുപ്പ് വിട്ടുകളയിൽ - 
പ്രധാന ആക° 0 , 90 ാം വകുപ്പ് വിട്ടു ക ള യ ണം , 

ഉദ്ദേശകാര ണവിവരണം. 
1920 ലെ മദിരാ ശി ഡി സി ക “ം ബോർഡ്ആകംകുറം ", 78 -ാം വ കപ്പു 
പ്രകാരം നിലവരി ഏതു നടപ്പവ ക ാ ശത്തിന്മേൽ കു വശം വച്ചിരുന്നാലും 
വേണ്ടതില്ല, ക വശം വച്ചിരിക്കുന്ന എല്ലാ ഭൂമി ക ളു ടെ യും വർഷാൻ പാട്ട 
വിലയി മേൽ ചുമത്തേണ്ടതും, അതു ജില്ലയിലെ അങ്ങനെയുള്ള എല്ലാ ഭൂമി 
ക ളു ടേയുംവഷാന്ത പാട്ടവിലയി ൽ രൂപയ്ക്കു രണ്ടണ നികുതി ആയിരി ക്ക ണ്ടതും 
ആകുന്നു. ഭൂമി കൈവശം വച്ചിരുന്നാലും അല്ലെങ്കി ലും ഭാ രോ അഞ്ചു സെൻറ 
ഭൂരി ക്കും അഥവാ അതി ൻറെ ഭാഗത്തിറാം വർഷത്തിൽ ഒരു നയാ പസ 
എന്ന ഏ ക രീതി നിരക്കിൽ നിലവരി ചുമത്തുവാൻ ദ്ദേ ശി ക്കുന്നു. 

ബി ലീ ലെ 
3 -ാം വടസ്ഥം ഈ ലക്ഷ്യം നിറവേററ വാൻ ആശിച്ചിട്ടുള്ളതാണ്. മ റ ഭ മ 
ഗതികൾ അനന്തരഫലമായിട്ടുള്ളവ മാത്രമാണു . 

പി , കെ . ചാത്തൻ. 


